© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/T V(NV634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. X Thiruvananthapuram, 
Tuesday 


2021 ഫെബ്രുവരി 9 
9th February 2021 


1196 മുകരം 27 
27th Makaram 1196 


1942 മാഘം 20 
20th Magha 1942 





നമ്പര്‍ 





No. 








PART 11 
Labour Department 


നോട്ടീസ്‌ 


നമ്പര്‍ C1-335/2020, 2021 ജനുവരി 11. 


Managing Director, Sanmar Shipping Ltd., 
9 Cathedral Road, Chennai-600 086-003 കീഴില്‍ ജോലിനോക്കി 
വരവെ രോഗബാധിതനായി മരണമടഞ്ഞ ശ്രീ. അജ്മല്‍ ഖാദര്‍, 
തറക്കണ്ടത്തില്‍ വീട്‌, തോട്ടുമുഖം പി. ഒ., ആലൂവ-യുടെ 
ആശ്രിതര്‍ക്ക്‌ തൊഴിലാളി നഷ്ടപരിഹാരം നല്‍കുന്നതിനായി 
275,61,400 (എഴുപത്തിയഞ്ചു ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി 
നാനൂറ്‌ രൂപ മാര്തം) ഈ ഓഫീസില്‍ 
തൊഴിലാളികള്‍ക്കുള്ള 


കെട്ടിവച്ചിട്ടുണ്ട്‌. 
നഷ്ടപരിഹാര ആക്ടിലെ 
2(1) (ഡി) വകുപ്പ്‌ അനുസരിച്ച്‌ നിര്‍വചിച്ച പ്രകാരം ടിയാന്റെ 
ആശ്രിതരായി തറക്കണ്ടത്തില്‍ വീട്‌, തോട്ടുമുഖം പി. B., 
ആലുവ താമസം ശ്രീമതി (1) സോഫിയ അജ്മല്‍ ഖാദര്‍ (ഭാര്യ), 
(2) ശ്രീമതി ജമീല ബീവി, എം. എം. (വിധവയായ മാതാവ്‌) 
എന്നിവര്‍ മാത്രമേ ഉള്ളുവെന്നും ആലുവ അസിസ്റ്റന്റ്‌ ലേബര്‍ 
ഓഫീസര്‍ അന്വേഷണം നടത്തി റിപ്പോര്‍ട്ട്‌ ചെയ്തിരിക്കുന്നു. 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന മറ്റ്‌ 
ആരെങ്കിലുമുണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അവകാശം ഈ നോട്ടീസ്‌ 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
എന്റെ മുമ്പാകെ എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ 
Gaz. No. 6/2021/DTP (Labour). 


329 


തെളിയിക്കേണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേല്‍പ്പറഞ്ഞ വൃക്തികള്‍ക്ക്‌ വിതരണം ചെയ്യുന്നതാണ്‌. അതിനു 
ശേഷം സമര്‍പ്പിക്കുന്ന അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ (പ്പ്‌) 
കമ്മീഷണറുടെയും കമ്മീഷണര്‍ 
ഇന്‍ഡസ്ട്രിയല്‍ ഫോര്‍ എംപ്ലോയീസ്‌ 


കോമ്പന്‍സേഷന്‍ & 
ഇന്‍ഡസ്ട്രിയല്‍ ട്രൈബ്യൂണല്‍. 


ട്രൈബ്യൂണലിന്റെയും 
കാര്യാലയം, ആലപ്പുഴ. 
നോട്ടീസ്‌ 


() 


നമ്പര്‍ ബി-104/2020. 





ഇ.സി.സി. 175/2014. 2021 ജനുവരി 11. 


ഗുഡാര്‍ലെ എസ്റ്റേറ്റ്‌, മൂന്നാര്‍, മാനേജറുടെ കീഴില്‍ 
ജോലി ചെയ്തുവരവെ 20-3-2011-90 തീയതിയില്‍ ജോലിക്കിടയി 
ലുണ്ടായ അപകടത്തില്‍ മരണമടഞ്ഞ ശ്രീ. ഗുണശേഖരന്‍, 


ഗുഡാര്‍ലെ എസ്റ്റേറ്റ്‌, നെറ്റിക്കുടി ഡിവിഷന്‍, മൂന്നാര്‍ 


14. 


KERALA GAZETTE 


[Parr 11 





എന്ന തൊഴിലാളിയുടെ ആശ്രിതര്‍ക്ക്‌ എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ 
നല്‍കുന്നതിനായി തൊഴിലുടമ F 80,000 (എണ്‍പതിനായിരം 
രൂപ മാഠ്രതം) ഈ കോടതിയില്‍ കെട്ടിവച്ചിരിക്കു ന്നു. 
തൊഴിലാളികള്‍ക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 1923-ലെ 2(1) 
(ഡി) വകുപ്പില്‍ നിര്‍വചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ 
ആശ്രിതരായി (1) ശ്രീമതി കൃഷ്ണ സെല്‍വി (ഭാര്യ), 
ഗുഡാര്‍ലെ aHeque, നെറ്റിക്കുടി ഡിവിഷന്‍, മൂന്നാര്‍, (2) ദിവ്യ, ജി. 
(മകള്‍), ഗുഡാര്‍ലെ എസ്റ്റേറ്റ്‌, നെറ്റിക്കുടി ഡിവിഷന്‍, മൂന്നാര്‍ 
(3) ദീപന്‍ കുമാര്‍ (മകന്‍), ഗുഡാര്‍ലെ എസ്റ്റേറ്റ്‌, നെറ്റിക്കുടി 
ഡിവിഷന്‍, മുന്നാര്‍, (4) ദീപാ ശെല്‍വി (മകള്‍), ഗുഡാര്‍ലെ 
എസ്റ്റേറ്റ്‌, നെറ്റിക്കുടി ഡിവിഷന്‍, മൂന്നാര്‍ എന്നിവര്‍ മാത്രമേയുള്ളൂ 
എന്ന്‌ മൂന്നാര്‍ അസിസ്റ്റന്റ്‌ ലേബര്‍ ആഫീസര്‍ അന്വേഷണം 
നടത്തി റിപ്പോര്‍ട്ട ചെയ്തിട്ടുണ്ട്‌. ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന്‌ 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കില്‍ അവര്‍ക്കുള്ള 
അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തുന്ന 15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ 
എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. 
നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ 
കെട്ടിവച്ച നഷ്ടപരിഹാരത്തുക മുഴുവനും മേല്‍പ്പറഞ്ഞ 
വ്ൃക്തികള്‍ക്ക്‌ വിതരണം ചെയ്യുന്നതാണ്‌. അതിനുശേഷം 
സമര്‍പ്പിക്കുന്ന അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 
നമ്പര്‍ enfl-223/2020. 
ഇ.സി.സി. 143/2014. 





2021 ജനുവരി 11. 


ഹാരിസണ്‍സ്‌ മലയാളം ലിമിറ്റഡ്‌, മൂങ്കലാര്‍, എസ്റേറ്റ്‌ 
മാനേജറുടെ കീഴില്‍ ഗ്ൂപ്പ്‌ മെക്കാനിക്കലായി ജോലി നോക്കി 
വരവെ 3-5-2006-90 തീയതിയില്‍ ജോലിക്കിടയി ലുണ്ടായ 
അപകടത്തില്‍ മരണമടഞ്ഞ (Gl. രാജന്‍, ആനക്കുഴി, 
ചെങ്കര പി. ഒ., വണ്ടിചെരിയാര്‍ എന്ന തൊഴിലാളിയുടെ 
ആശ്രിതര്‍ക്ക്‌ എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ നല്‍കുന്നതിനായി 
തൊഴിലുടമ ₹ 8,42,583 (എട്ടുലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി 
അഞ്ഞൂറ്റി എണ്‍പത്തി മൂന്ന്‌ രൂപ മാത്രം) ഈ കോടതിയില്‍ 
കെട്ടിവച്ചിട്ടുണ്ട. തൊഴിലാളികള്‍ക്കുള്ള നഷ്ടപരിഹാര ആക്ട്‌ 
1923-ലെ 2(1) (ഡി) വകുപ്പില്‍ നിര്‍വചിച്ച പ്രകാരം ടിയാന്റെ 
മരണസമയത്തെ ആശ്രിതരായി (1) ശ്രീമതി സുകൃത സെല്‍വി 
(സുകൃത രാജന്‍) (ഭാര്യ), ആനക്കുഴി, പുതുക്കാട്‌, ചെങ്കര പി. ഒ. 
പിന്‍-- 685 533 (2) യുനസ്‌ രാജന്‍ (A608), GMC), പുതുക്കാട, 
ചെങ്കര പി. ഒ., പിന്‍- 685 533 (3) oflL®, ആര്‍. (മകള്‍), 
കാര്‍ത്തിക ഭവന്‍, മുരിക്കടി പി. ഒ., പുമരം ജങ്ഷന്‍, കുമളി, 
(4) ബ്ളസ്സി, ആര്‍. (മകള്‍), ആനക്കുഴി, പുതുക്കാട്‌, ചെങ്കര പി. ഒ. 
എന്നിവര്‍ മാര്രമേ ഉള്ളുവെന്ന്‌ പീരുമേട്‌ അസിസ്റ്റന്റ്‌ ലേബര്‍ 
ആഫീസര്‍ അന്വേഷണം നടത്തി റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുണ്ട്‌. 
ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അവകാശം ഈ 
നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പരസ്പ്പെടുത്തുന്ന 
തീയതി മൂതല്‍ 15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ 
എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. 
നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കില്‍ കെട്ടിവച്ച നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേല്‍പ്പറഞ്ഞ വൃക്തികള്‍ക്ക്‌ വിതരണം ചെയ്യുന്നതാണ്‌. അതിനു 
ശേഷം സമര്‍പ്പിക്കുന്ന അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


ഇന്‍ഡസ്ട്രിയല്‍ (ഒപ്പു) 
ട്രൈബ്യൂണലിന്റെ എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ 
കാര്യാലയം, ഇടുക്കി, കമ്മീഷണര്‍ & 
പീരുമേട്‌. ഇന്‍ഡസ്ട്രിയല്‍ ട്രൈബ്യൂണല്‍. 


330 


നോട്ടീസ്‌ 


() 


നമ്പര്‍ ഇ1-399/2020. 2021 ജനുവരി 11. 


ജോഷി, വി. പി. S/O പാപ്പച്ചന്‍ വരേക്കുളം ഹസ്‌, 
കിടങ്ങൂര്‍, എറണാകുളം എന്ന തൊഴിലുടമയുടെ കീഴില്‍ ജോലി 
ചെയ്തു വരവെ 25-10-2011-ന്‌ അപകടം സംഭവിച്ച്‌ മരണ 
മടഞ്ഞ (ശീ. ഉമേഷ്‌ എന്ന തൊഴിലാളിയുടെ ആശ്രിതര്‍ക്ക്‌ 
നഷ്ടപരിഹാരം നല്‍കുന്നതിനായി സ്യൂ ഇന്‍ഡ്യാ അഷ്വറന്‍സ്‌ 
കമ്പനി ലിമിറ്റഡ്‌ ജ്‌ 16,56,992 (പതിനാറ്‌ ലക്ഷത്തി അന്‍പത്തി 
യാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട്‌ രൂപ മാത്രം) 
ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട്‌. തൊഴിലാളികള്‍ക്കുള്ള 
നഷ്ടപരിഹാര ആക്ട്‌ 1923-ലെ 2(1) (ഡി) വകുപ്പില്‍ 
നിര്‍വചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി 
ചുവടെ ചേര്‍ത്തിരിക്കുന്ന പട്ടികയില്‍ ഉള്‍പ്പെടുന്നവര്‍ മാത്രമേ 
ഉള്ളൂവെന്ന്‌ അസിസ്റ്റന്റ്‌ ലേബര്‍ ആഫീസര്‍, ആലത്തൂര്‍ 
അന്വേഷണം നടത്തി റിപ്പോര്‍ട്ട്‌ ചെയ്തിരിക്കുന്നു. 








പട്ടിക 
ക്രമ പേര്‍ മരണമടഞ്ഞ മേല്‍വിലാസം 
നമ്പര്‍ തൊഴിലാളിയു 
മായുള്ള ബന്ധം 
1 ശ്രീ. മായന്‍ പിതാവ്‌ പനങ്കുളമ്പ്‌ വീട്‌, 
പുന്നപ്പാടം, 
എളുവംപാടം, 
പാലക്കാട്-678 684 
2 ശ്രീമതി ദേവു മാതാവ്‌ ടി 





ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അവകാശം ഈ 
നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മുതല്‍ 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ രേഖാമൂലം 
എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. 
നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കില്‍ കെട്ടിവച്ച നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേല്‍പ്പറഞ്ഞ വൃക്തികള്‍ക്ക്‌ വിതരണം ചെയ്യുന്നതാണ്‌. 
അതിനുശേഷം 
പരിഗണിക്കുന്നതല്ല. 


സമര്‍പ്പിക്കുന്ന അവകാശവാദങ്ങള്‍ 


(2) 


നമ്പര്‍ ഇ1-400/2020. 2021 ജനുവരി 11. 


കേരളാ ചുമട്ടുതൊഴിലാളി ബോര്‍ഡ്‌, 
മലപ്പുറം എന്ന തൊഴിലുടമയുടെ കീഴില്‍ ജോലി ചെയ്തു 


ക്ഷേമ 


വരവെ 19-3-2020-ന്‌ അപകടം സംഭവിച്ച്‌ മരണമടഞ്ഞ 
(aol. അബ്ദൂള്‍ മനാഫ്‌, വി. എന്ന തൊഴിലാളിയുടെ 
ആശ്രിതര്‍ക്ക്‌ നഷ്ടപരിഹാരം നല്‍കുന്നതിനായി കേരളാ ചുമട്ടു 
തൊഴിലാളി ക്ഷേമ ബോര്‍ഡ്‌ F 6,91,128 (ആറ്‌ ലക്ഷത്തി 
തൊണ്ണൂറ്റി ഒന്നായിരത്തി നൂറ്റി ഇരുപത്തിഎട്ട്‌ രൂപ മാത്രം) 
ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട്‌. തൊഴിലാളികള്‍ക്കുള്ള 
നഷ്ടപരിഹാര ആക്ട്‌ 1923-ലെ 2(1) (ഡി) വകുപ്പില്‍ 
നിര്‍വചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി 
ചുവടെ ചേര്‍ത്തിരിക്കുന്ന പട്ടികയില്‍ ഉള്‍പ്പെടുന്നവര്‍ മാത്രമേ 
ഉള്ളൂവെന്ന്‌ അസിസ്റ്റന്റ്‌ ലേബര്‍ ആഫീസര്‍, തിരൂരങ്ങാടി 
അന്വേഷണം നടത്തി റിപ്പോര്‍ട്ട്‌ ചെയ്തിരിക്കുന്നു. 


9th Fes. 2021] 


LABOUR DEPARTMENT 


15 








പട്ടിക 
ക്രമ പേര്‌ മരണമടഞ്ഞ മേല്‍വിലാസം 
നമ്പര്‍ തൊഴിലാളിയു 


മായുള്ള ബന്ധം 





1 ശ്രീമതി ഖൈറുന്നീസ ഭാര്യ വടക്കേതില്‍ വീട, 
വലിയപറമ്പ്‌, 
പുത്തൂര്‍ പി. ഒ.., 
മലപ്പുറം. 

2 ശ്രീ. മുഹമ്മദ്‌ ഷിബിലി മകന്‍ ടി 

3 കുമാരി ഫാത്തിമ മൈനര്‍ ടി 


ഷഹര്‍ബാനു മകള്‍ (16 വയസ്സു) 





ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അവകാശം ഈ 
നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മുതല്‍ 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ രേഖാമൂലം 
എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. 
നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കില്‍ നഷ്ടപരിഹാരത്തുക മുഴുവനും മേല്‍പ്പറഞ്ഞ 
വ്ൃക്തികള്‍ക്ക്‌ വിതരണം ചെയ്യുന്നതാണ്‌. അതിനുശേഷം 
സമര്‍പ്പിക്കുന്ന അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ 9 1-407/2020. 2021 ജനുവരി 11. 


കെ. എഫ്‌. ഡി. M1, പോത്തുമല എസ്റ്റേറ്റ്‌ 


06 6? 


പാഡഗിരി, 
നെല്ലിയാമ്പതി എന്ന തൊഴിലുടമയുടെ കീഴില്‍ ജോലി ചെയ്തു 
വരവെ 30-1-2017-ന്‌ അപകടം സംഭവിച്ച്‌ മരണമടഞ്ഞ 
ശ്രീമതി ലക്ഷ്മി എന്ന തൊഴിലാളിയുടെ ആശ്രിതര്‍ക്ക്‌ 
നഷ്ടപരിഹാരം നല്‍കുന്നതിനായി കേരള ഫോറസ്റ്റ്‌ 
ഡെവലപ്പ്മെന്റ്‌ കോര്‍പ്പറേഷന്‍ ലിമിറ്റഡ്‌ ഴ്‌ 8,02,444 
(എട്ട്‌ ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി നാല്‍പ്പത്തിനാല്‍ രൂപ 
മാര്തം) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട്‌. തൊഴിലാളി 
കള്‍ക്കുള്ള നഷ്ടപരിഹാര ആക്ട്‌ 1923-ലെ 2(1) (ഡി) വകുപ്പ്‌ 
അനുസരിച്ച്‌ നിര്‍വചിച്ച പ്രകാരം ടിയാളുടെ മരണസമയത്തെ 
ആശ്രിതനായി ചുവടെ ചേര്‍ത്തിരിക്കുന്നയാള്‍ മാത്രമേ 





ഉള്ളൂവെന്ന്‌ അസിസ്റ്റന്റ്‌ ലേബര്‍ ആഫീസര്‍, നെന്മാറ 
അന്വേഷണം നടത്തി റിപ്പോര്‍ട്ട ചെയ്തിരിക്കുന്നു. 
പട്ടിക 
പേര്‍ മരണമടഞ്ഞ മേല്‍വിലാസം 
തൊഴിലാളിയു 


മായുള്ള ബന്ധം 





പഴനി സ്വാമി ഭര്‍ത്താവ്‌ 8/129, 

കെ. എഫ്‌.ഡി. സി. 
ക്വാര്‍ട്ടേഴ്‌സ്‌, 
പോത്തുമല എസ്റ്റേറ്റ്‌, 
പാഡഗിരി പി. &., 


നെല്ലിയാമ്പതി. 





331 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അവകാശം ഈ 
നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
തീയതി മുതല്‍ 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി 
സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ 
കെട്ടിവച്ച നഷ്ടപരിഹാരത്തുക മുഴുവനും മേല്‍പ്പറഞ്ഞ 
വ്ൃക്തിയ്‌ ക്ക്‌ വിതരണം ചെയ്യുന്നതാണ്‌. അതിനുശേഷം 


സമര്‍പ്പിക്കുന്ന അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(പ്പ) 
കമ്മീഷണര്‍, 
എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ 
വ്യാവസായിക ട്രൈബ്യൂണലിന്റെ (വ്യാവസായിക ട്രൈബ്യൂണല്‍). 


കാര്യാലയം, പാലക്കാട്‌. 


NOTICE 


No. C. 676/2020. 772 January 2021. 


Whereas the Executive Engineer, Kerala State 
Electricity Board Electrical Division, Payyannur has 
deposited with this Court an amount of ₹ 12,93,900 
(Twelve Lakh Ninetythree Thousand and Nine Hundred 
only) towards compensation payable to the dependents of 
the deceased Rajeevan, P. P. who met with fatal accident 
in the course of work while he was working as electricity 
worker under KSEB Electrical Division Thaliparamba on 
27-2-2020. The Assistant Labour Officer, Thaliparamba has 
reported that (1) Smt. Divya, M. V. (Wife), Meleth Valappil 
(House), Mangalassery, Ariyil 2 O., Kannur. (2) Abhinand, M. V. 
(Minor son) (3) Rithul Nandh, M. V., (Minor son), 
(4) Smt. Devi, P. P., (Mother) Puthiyapurayil, Mangalassery, 
Ariyil P. O., Kannur are his only dependents as defined 
under Section 2(1) (d) of the employees’s compensation 
Act, 1923 any other claiming to be such dependents 
should within 15 days of the publication of this notice in 
the Kerala Government Gazette prefer their claims in 
writing before me and from the same. If no such claims 
are received within the prescribed time the entire amount 
of compensation will be disbursed to the persons 
mentioned above and claim preferred there after will not 
to be considered. 

(Sd.) 
Presiding Officer, 


Industrial Tribunal and 


Office of the Industrial 
Tribunal and 
Employees Compensation Employees Compensation 


Commissioner, Kozhikkode. Commissioner. 


